GOVERNMENT 


OFKERALA 


Regn . No. KERBIL /2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV ( N )/ 634 /2018-20 


d 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


2020 ആഗസ്റ്റ് 4 

4th August 2020 
1195 കർക്കടകം 20 
20th Karkadakam 1195 

1942 ശാവണം 13 
13th Sravana 1942 


31 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


4th AUG . 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5620 


ക്രമ 
നമ്പർ 


അവകാശികളുടെ 

പേര് 


പരേതരുമായുള്ള വയസ് 


ബന്ധം 


ആ യത് 


ഇന 


1 


മോറിസ് കൊച്ചെയ്പ് ഡാനിയൽ 


മകൻ 


56 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മ 
പമു ള്ള പക്ഷം 

പരസ്യം കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
മല്ലപ്പള്ളി തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


2 


റോയിസ് ഡാനിയൽ 


53 


3 


ഷേർലിസ് ഡാനിയൽ 


മകൾ 


51 


ഷീല ഡാനിയൽ 


49 


(2 ) 


നമ്പർ എ4-18821 2020 . 


2020 മേയ് 21 . 


മല്ല പ്പള്ളി താ ലൂ ക്കിൽ 

കല്ലു പാറ വില്ലേ ജിൽ 
ചാക്കോഭാഗം ദേശത്ത് കോലാനിക്കൽ വീട്ടിൽ തങ്കപ്പൻ , റ്റി . 
എന്ന യാൾ മരിച്ചു പോയെന്നും അവ കാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് പരേതന്റെ ഭാര്യ സുലോ ചന 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മു ഖാ ന്തിരം അന്വേ ഷണം നട ത്തി യ തിൽ തങ്ക പ്പൻ , റ്റി . 
2019 ഡിസംബർ മാസം 27 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേ തന്റെ ഒരു മകൻ സുധീഷ് 10 - 5 - 2014 -ാം തീയതി 
അ വിവാ ഹി ത നായി മരിച്ചു പോ യിട്ടു ള്ളതും പരേ തന്റെ 
അവകാശികളായി താഴെ പറയുന്ന മൂന്ന് പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


പരേതരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. 
മുക ളിൽ പേര് ചേർത്തി രി ക്കു ന്ന വ രാ ണ് പരേ ത രുടെ 
അവകാശികൾ എന്നുള്ളതിന് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേ രള ഗസറ്റിൽ പരസ്യ പ്പെ ടുത്തി 30 ദിവ സ 
ത്തിനുള്ളിൽ രേഖാമൂലം 

കോന്നി തഹശീൽദാർ മുമ്പാകെ 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
കോന്നി. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


തിരുത്തൽ പരസ്യം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


( 1 ) 


ബന്ധം 


നമ്പർ എ5-10816,2019 K.Dis . 


2020 ജൂൺ 19 . 


1 


സുലോചന 


ഭാര്യ 


62 


2 


സുനിൽ കുമാർ 


മകൻ 


39 


3 


സുരേഷ് കുമാർ 


37 


3 3 


2020 ഏപ്രിൽ 14 -ാം തീയതിയിലെ 15 -ാം നമ്പർ കേരള 
ഗസറ്റിൽ ( വാല്യം 9 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് 
റവ ന വിഭാ ഗ ത്തിൽ പേജ് നമ്പർ 289 4- ൽ പസി ദ്ധ 
പ്പെടുത്തിയ എ5-10816,2019 -ാം നമ്പർ പരസ്യത്തിൽ പരേതന്റെ 
മാതാപിതാക്കൾ മുൻപിനാലെ മരണപ്പെട്ടിട്ടുള്ളതാണ് എന്ന് 
ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാണ്. ആയതും കൂടി ഉൾപ്പെടുത്തി 
വായിക്കേണ്ടതാണ്. 


ആ യത് 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുള്ള പക്ഷം 

ഈ പരസ്യം കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
മല്ലപ്പള്ളി തഹശീൽദാർ മുമ്പാകെ ഹാജ രാകേണ്ട താ ണ് . 
കാലാ വധി ക ഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വ രു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 2 ) 


നമ്പർ എ5-112732019 [ K.Dis . 


2020 ജൂൺ 19 . 


താലൂക്കാഫീസ്, 
മല്ലപ്പള്ളി . 


( ഒപ്പ് ) 
തഹശീൽദാർ. 


2020 ഏപ്രിൽ 14 -ാം തീയതിയിലെ 15 -ാം നമ്പർ കേരള 
ഗസറ്റിൽ ( വാല്യം 3 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് 
റവ ന വിഭാ ഗ ത്തിൽ പേജ് നമ്പർ 289 5 - ൽ ( പസി ദ്ധ 
പ്പെടുത്തിയ എ5-112732019 -ാം നമ്പർ പരസ്യത്തിൽ പരേതയുടെ 
ഭർത്താവ് മരണപ്പെട്ടതാണെന്നും ടിയാളുകൾക്ക് സന്താനങ്ങളില്ലാ 
യിരുന്നുവെന്നും ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാണ്. ടി വിവരങ്ങൾ 
കൂടി ഉൾപ്പെടുത്തി തിരുത്തി വായിക്കേണ്ടതാണ്. 


Konni Taluk 


പരസ്യം 


നമ്പർ എ5-3985 2020 . 


2020 ജൂൺ 26 . 


( 3 ) 


നമ്പർ എ5-11265 2019 / K.Dis . 


2020 ജൂൺ 19 . 


കോന്നി 

താ ലൂ ക്കിൽ വള്ളി ക്കോട് വില്ലേ ജിൽ 
വാഴ മു ട്ടം 

കിഴ ക്ക് മുറി യിൽ കാവിനാൽ വീട്ടിൽ 
കെ . കെ . ഡാനിയൽ, പൊന്നമ്മ ഡാനിയൽ എന്നിവർ 2-1-2020 , 
12-4-2020 എന്നീ തീയതികളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള 
താണെന്നും പരേതരുടെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതരുടെ മകൻ റോയിസ് ഡാനിയൽ സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ ടിയാൾക്കാർ 2-1-2020 , 12-4-2020 
എന്നീ തീയതികളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള താണെന്നും 
പര ത രു ടെ അവ കാ ശി കളായി താഴ പറ യുന്ന 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


2020 ഏപ്രിൽ 14 -ാം തീയതിയിലെ 15 -ാം നമ്പർ കേരള 
ഗസറ്റിൽ ( വാല്യം 9 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് 
റവ ന 

വിഭാ ഗ ത്തിൽ പേജ് നമ്പർ 28 96 - ൽ 
പ്രസിദ്ധപ്പെടുത്തിയ എ5-11265 2019 -ാം നമ്പർ പരസ്യത്തിൽ 
പരേതൻ അവിവാഹിതൻ ആയിരുന്നു എന്ന് ഉൾപ്പെടുത്തിയി 
ട്ടില്ലാ ത്തതാ ണ് . ആയ തും കൂടി ഉൾപ്പെടുത്തി തിരുത്തി 
വായിക്കേണ്ടതാണ്. 


4 


താലൂക്കാഫീസ്, 
കോന്നി. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


96 


